O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2022 ജനുവരി 11 
Tuesday , 11th January 2022 


1197 ധനു 27 


1943 പൗഷം 21 


27th Dhanu 1197 


21st Polisha 1943 


വാല്യം 11 


നമ്പർ 


2 


Vol . XI 


No. 


Part III 


Dairy Development Department 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


2 


KERALA GAZETTE 


Part III 


ക്ഷീര വികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ നടപടികമാ 


( ഹാജർ : ശ്രീ . റാഫി പോൾ ) 


നമ്പർ DDKTM / 10665 / 2021 - C 


2021 ഡിസംബർ 9 . 


വിഷയം : -ക്ഷീര വിക സന 

ക്ഷീര വികസന വകുപ്പ് - കോട്ടയം- കൊഴു വ നാൽ ക്ഷീരോല് പാദക സംഘം 
റദ്ദ ചെയ്യൽ - കേരള സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം രജിസ്ട്രേഷൻ റദ്ദ് 
ചെയ്ത് ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 


പരാമർശം :-( 1 ) 


ഈ ഓഫീസിലെ 3-11-2018 - ലെ D - 3179 ; നമ്പർ ഉത്തരവ് . 


( 2 ) 


സംഘം ലിക്വിഡേറ്ററുടെ 5-11-2021 - ലെ 321/18 നമ്പർ റിപ്പോർട്ട് . 


ഉത്തരവ് 


ദീർഘ നാളായി പ്രവർത്തനം നിലച്ചിരുന്ന ളാലം ബ്ലോക്കിലെ കൊഴുവനാൽ ക്ഷീരോല്പാദക 
സഹകരണ സംഘം ക്ലിപ്തം നമ്പർ കെ . 139 ( ഡി ) ആപ്കോസ് സമാപ്തീകരിക്കുന്നതിന് കേരള സഹകരണ 
നിയമം വകുപ്പ് 72 ( 1 ) പ്രകാരം ളാലം ബ്ലോക്ക് ക്ഷീര വികസന ഓഫീസറെ സൂചന ( 1 ) പ്രകാരം 
ലിക്വിഡേറ്ററായി നിയമിച്ച് ഉത്തരവായിരുന്നു . 

എന്നാൽ സംഘത്തിന്റെ റെക്കോർഡുകളും , മറ്റു വിവരങ്ങളും ലഭ്യമല്ലാത്തതിനാലും , സംഘത്തിനു 
സ്ഥലമോ , ബാങ്ക് ബാലൻസോ ഇല്ലാത്തതിനാലും , നിയമാനുസൃത ഗസറ്റ് നോട്ടിഫിക്കേഷനും , ക്ലെയിം 
നോട്ടിഫിക്കേഷനു ശേഷം യാതൊരു കെയിമും ലഭ്യമല്ലാത്തതിനാലും സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ 
ചെയ്യുന്നതിന് പരാമർശം ( 2 ) പ്രകാരം ലിക്വിഡേറ്റർ ശുപാർശ ചെയ്തിരിക്കുന്നു . 

ഈ സാഹചര്യത്തിൽ ളാലം ബ്ലോക്കിലെ കൊഴുവനാൽ ക്ഷീരോല്പാദക സഹകരണ സംഘം ക്ലിപ്തം 
നമ്പർ കെ . 139 ( ഡി ) ആപ്കോസിന്റെ രജിസ്ട്രേഷൻ 1969 - ലെ കേരള സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം 
റദ്ദ് ചെയ്തുകൊണ്ടും സംഘം പിരിച്ചുവിട്ടതായി പ്രഖ്യാപിച്ചുകൊണ്ടും ഇതിനാൽ ഉത്തരവാകുന്നു . 

സംഘത്തിന്റെ പ്രവർത്തന പരിധി ഉൾപ്പെടുത്തി ഈ ഉത്തരവ് ലഭിച്ച് 3 മാസത്തിനകം നിയമാനുസൃതം 
പുതിയ സംഘം രൂപീകരിക്കേണ്ടതാണ് . 

ലിക്വിഡേറ്ററുടെ കൈവശമുള്ള സംഘ ത്തിന്റെ മുഴു വൻ രേഖകളും 3 വർഷ ത്തേക്ക് സൂക്ഷിച്ചു 
വെയ്ക്കേണ്ടതുമാണ് . 


ഡെപ്യൂട്ടി ഡയറക്ടറുടെ 
കാര്യാലയം , കോട്ടയം . 


( ഒപ്പ് ) 
ഡെപ്യൂട്ടി ഡയറക്ടർ . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


11th January 2022 


KERALA GAZETTE 


3 


ക്ഷീര വികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ നടപടികമാ 


( ഹാജർ : ശ്രീമതി ബീന , പി . എ . ഡെപ്യൂട്ടി ഡയറക്ടർ , തൃശ്ശൂർ ) 


നമ്പർ DDTSR / 10087 / 2021 - C 


2021 ഡിസംബർ 13 . 


സഹകരണ 


വിഷയം : -ക്ഷീര വികസന വകുപ്പ് തൃശ്ശൂർ ജില്ല കൊടകര ബ്ലോക്കിലെ കൊടകര ക്ഷീരോൽപാദക 

സംഘം ക്ലിപ്തം നമ്പർ ആർ . 26 ( ഡി ) ആപ്കോസ് സമാപ്തീകരണം 
1969 - ലെ കേരള സഹകരണ സംഘം നിയമം വകുപ്പ് 74 പ്രകാരം രജിസ്ട്രേഷൻ റദ്ദ് 
ചെയ്ത് ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 


പരാമർശം :-( 1 ) 


ഈ ഓഫീസിലെ 31-5-2021 - ലെ C - 3330 ; 2018 നമ്പർ ഉത്തരവ് . 


( 2 ) 


കൊടകര ക്ഷീരവികസന ഓഫീസറുടെ 22-11-2021 - ലെ 127/17 നമ്പർ കത്ത് . 


ഉത്തരവ് 


തൃശ്ശൂർ ജില്ലയിലെ കൊടകര ബ്ലോക്കിലെ കൊടകര ക്ഷീരോൽപാദക സഹകരണ സംഘം ക്ലിപ്തം 
നമ്പർ ആർ . 26 ( ഡി ) ആപ്കോസ് സമാപ്തീകരണ നടപടികൾ പൂർത്തീകരിക്കുന്നതിനായി പരാമർശം ( 1 ) 
പകാരം കൊടകര ക്ഷീരവികസന ഓഫീസറെ സമാപ്തീകരണ ഉദ്യോഗസ്ഥനായി നിയമിച്ചിരുന്നു . ടി 
സംഘത്തിന്റെ യാതൊരു വിധ രേഖകളും സമാപ്തീകരണ ഉദ്യോഗസ്ഥന് അന്വേഷണത്തിൽ ലഭ്യമായി 
ട്ടില്ലാ യെന്നും , ടി സംഘ ത്തിൽ ഉപ ക ര ണ ങ്ങ ളോ , ആസ്  ി ക ളോ , മറ്റു ബാദ്ധ്യ ത കളോ ഇല്ലാത്ത 
സാഹചര്യത്തിൽ ടി സംഘം സമാപ്തീകരിച്ച് രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യാവുന്നതാണെന്ന് പരാമർശം ( 2 ) 
പ്രകാരം കൊടകര ക്ഷീരവികസന ഓഫീസർ ശുപാർശ ചെയ്തിരിക്കുന്നു . 


ഉത്തരവ് 


മേൽ വിവരിച്ച സാഹചര്യത്തിൽ , പരാമർശത്തിന് വിധേയമായി കൊടകര ബ്ലോക്കിലെ കൊടകര 
ക്ഷീരോൽപാദക സഹകരണ സംഘം ക്ലിപ്തം നമ്പർ ആർ . 26 ( ഡി ) ആപ്കോസ് പവർത്തനം 
നിലച്ചതിനാലും അന്തിമ പൊതുയോഗത്തിൽ ആരും തന്നെ ഹാജരാകാതിരുന്നതിനാലും യാതൊരു വിധ 
ബാദ്ധ്യതകളുമില്ലായെന്ന നിഗമനത്തിൽ രജിസ്ട്രാർ എന്ന നിലയിൽ നിക്ഷിപ്തമായിട്ടുള്ള അധികാരം 
ഉപയോഗിച്ച് 1969 -ലെ കേരള സഹകരണ സംഘം നിയമത്തിലെ എഴുപത്തിനാലാം വകുപ്പ് പ്രകാരം 
രജിസ്ട്രേഷൻ റദ്ദ് ചെയ്തും , ടി സംഘത്തിന്റെ പേര് , ക്ഷീരസംഘങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തും 
ഉത്തരവാകുന്നു . 


( ഒപ്പ് ) 


ഡെപ്യൂട്ടി ഡയറക്ടറുടെ 
കാര്യാലയം , തൃശ്ശൂർ . 


ഡെപ്യൂട്ടി ഡയറക്ടർ . 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 2022 


Digitally signed by Salim A 
Date : 2022.01.11 ( 4:41:26 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


